Kerela Gazette No. 30 dated 26th July, 1983. 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


സംബ 


നമ്പർ 5422/ എൽ എ 4. എ ./ 83. തിരുവനന്തപുരം 1983ജൂൺ 13. 

കേരള നിയമസഭയുടെ നടപടിക്രമവും, കാര്യനിർവ്വഹണവും 
ന്ധിച്ച ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം, 1983- ലെ കേരളാ കെട്ടിട നികുതി 
( മോഗതി) ബിൽ, ഉട° ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോ 
മാനത്തോടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോ . ആർ. പ്രസന്നൻ, 

സെക്രട്ടറി 
നിയമസം. 


e . 1190 M 


യും കരള നിയമസ 

വിൽ നമ്പർ 41 


1983- ലെ കേരള കെട്ടിട നികുതി ( ഭേദഗതി) ബിൽ 
1975- ലെ കേരള കെട്ടിട നികുതി ആക°° വീണ്ടും ഗതി 
ചെയ്യുന്നതിനുളള 


ഒരു 
ബിൽ 


2 . 


പീഠിക:-1976- ലെ കേരള കെട്ടിട നികുതി ആക g" താഴെ കാണുന്ന 
ആവശ്യത്തിനായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസത്തിൽ താഴെ പറയു . 
പ്രകാരം നിയമമുണ്ടാക്കുന്നു . 

1. ചുരുക്കപ്പേരും പാരംഭവും.- (1) ഈ ആക്റിന 108 
കേരള കെട്ടിട നികുതി ( ദഗതി) ആക്ട് എന്നു പേർ പറയാ .. 

( 2) ഇത് ഉടൻതന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 

13 -ാം വകുപ്പിന്റെ ഭേദഗതി . - 1975 - ലെ കേരള കെട്ടിട നികുതി 
ആക്ട് (1975 - ലെ 1) 13 -ാം വകുപ്പ് (1 )ം ഉപവകുപ്പിൽ, മൂന്നാമത്തെ 
ജിപ്ത നിബന്ധനയ്ക്കുശേഷം, താഴെ പറയുന്ന ക്ലിപ്ത നിബന്ധന 
ചർക്കേണ്ടതാണ്, അതായത്: 

"എന്നു മാത്രമല്ല നികുതി ചുമത്തുന്ന അധികാരസ്ഥൻ പാസാക്കുന്ന 
ഏതെങ്കിലും ഉത്തരവ് പുന:പരിശോധിക്കുന്നതിനുവേണ്ടി ഒരു നികുതി 
മായകൻ നൽകുന്ന യാതൊരു അപേക്ഷയുംഅങ്ങനെയുളള ഉത്തരവിൻപ്രകാരം 
കൊടുക്കേണ്ടതായ കെട്ടിട നികുതി കൊടുക്കാത്തപക്ഷം സ്വീകാര്യമായിരിക്കുന്ന 
മല്ല . 

ഉദ്ദേശ കാരണങ്ങളുടെ വിവരണം 
1975 - ലെ കേരള കെട്ടിട നികുതി ആക ge (1978 - ലെ ? 11 -ാം 
വകുപ്പ് (1) -ാം ഉപവകുപ്പ്. നികുതിചുമത്തുന്ന അധികാരസ്ഥൻ ചുമത്തി 
യിരിക്കുന്ന കെട്ടിട നികുതിതുകയെപ്പററി ആക്ഷേപംഉന്നയിക്കുകയോ, അസ 
ഈ ആകടുപകാരം നികുതിചുമത്തപ്പെടാനുളള അയാളുടെ ബാദ്ധ്യത നിഷേ 
ധിക്കുകയോ, അഥവാ ഈ ആക്ടുപകാരമുളള നികുതിചുമത്തുന്ന അധികാരി 
യുടെ ഏതെങ്കിലും ഉത്തരവിനെ എതിർക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും 


2 


അഥവാ 


നികുതിദായകന് അതതുസംഗതിപോലെ , നികുതി ചുമത്തലിനോ അപകാര 
മുളള ഉത്തരവിനോ എതിരായി അപ്പീൽ അധികാരിക്ക് അപ്പീൽ കൊടുക്കാ 
വുന്നതാണെന്നും കെട്ടിട നികുതി കൊടുക്കാത്തപക്ഷം അപകാരമുളള യാതാര 
അപ്പീലും സ്വീകാര്യമായിരിക്കുന്നതല്ലെന്നും വ്യവസ്ഥ ചെയ്യുന്നു . ാ 
ആക്ടിൻ 13-0. വകുപ്പ് (1) > . ഉപവകുപ്പു പ്രകാരം, ജില്ലാ കളക്ടർക് 
സ്വമേധയായോ 

അഥവാ ഏതെങ്കിലും സങ്കടക്കാരൻറ അപേക്ഷയിൻമേലോ, 
അപ്പീൽ അധികാരിയോ 

നികുതി ചുമത്തുന്ന അധികാരിയോ 
പാസാക്കിയ ഏതു ഉത്തരവിന്റെയും രേഖകൾ വരുത്തുകയും, പരിശോധി 
ക്കുകയും, അതിൻമേൽ അദ്ദേഹത്തിന് ഉചിതമെന്നു തോന്നുന്ന 
ഉത്തരവ് പാസാക്കുകയും ചെയ്യാവുന്നതാണ്. 11 -ാം വകുപ്പു പ്രകാരം 
അപ്പീൽ കൊടുക്കുന്നതിന് കെട്ടിട നികുതിമുൻകൂട്ടി അടയ്ക്കേണ്ടത് ഒരു 
പൂർവ്വോപാധിയാണെങ്കിലും, 13 -ാം വകുപ്പു പ്രകാരം പുനഃപരിശോധനയ്ക്ക് 
അപേക്ഷ കൊടുക്കുന്നതിന് മുൻകൂട്ടി നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല . 
ചുമത്തിയിരിക്കുന്ന് കെട്ടിട നികുതി മുൻകൂട്ടി കൊടുക്കാതിരിക്കാൻവേണ്ടി 
നികുതിദായകർ 11 -ാം വകുപ്പു പ്രകാരമുളള അപ്പീലിന്റെ വ്യവസ്ഥകൾ 
അവലംബിക്കാതെ 13 -ാം വകുപ്പു പ്രകാരം പുനപരിശോധനയ്ക്കുവേണ്ടി 
അപേക്ഷകൾ സമർപ്പിച്ചുവരുന്നു . അതുകൊണ്ട് നികുതി ചുമത്തുന്ന ഉദ്യോ 
ഗസ്ഥൻ പാസാക്കുന്ന ഏതെങ്കിലും ഉത്തരവിന്റെ പുന: പരിശോധനയ്ക്കു 
വേണ്ടി നികുതിദായകൻ നൽകുന്ന യാതൊരു അപേക്ഷയും അപകാരമുളള 
ഉത്തരവുമൂലം കൊടുക്കേണ്ടതായ കെട്ടിട നികുതി കൊടുക്കാത്തപക്ഷം സ്വീകാര്യ 
മായിരിക്കുന്നതല്ലെന്ന് വ്യവസ്ഥ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു . 

2 . മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടി പ്രസ്തുത ആകഴs ref ഗതി 
ചെയ്യുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 


ഈ ബിൽ, 

നിയമമാക്കുകയും, പാബല്യത്തിൽ കൊണ്ടുവരികയും 
ചെയ്താൽ, സംസ്ഥാന സഞ്ചിതനിധിയിൽനിന്നും യാതൊരു ചെലവും 
ഉണ്ടാകുന്നതല്ല . 


ക . എം . മാണി. 


( ശരി തർജ്ജമ ) 


എസ്. ശ്രീധരൻ നാടാർ , 
അഡീഷണൽ ഹെഡ് (ടാൻ .. 


